Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക് 


NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- 14th May 2013 

2013 മേയ് 14 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


, 20 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Vaisakha 1935 
1935 വൈശാഖം 24 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഗ്രാമവികസന കമ്മീഷണറേറ്റ് 

- വിജ്ഞാപനം 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം ( 2012 - ലെ 18 ) പ്രകാരവും തദ്ദേശസ്വയംഭരണ ( ഡി . ബി .) വകുപ്പ് 
പിൻസിപ്പൽ സെക്രട്ടറിയുടെ 24 - 4 - 2013 - ലെ 4688/ ആർ. ഡി . 3 / തസ്വഭവ കത്തിലെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ 
സംസ്ഥാനത്തെ ബ്ലോക്കുപഞ്ചായത്തുകളിൽനിന്നും നൽകി വരുന്ന സേവനങ്ങൾ, നിർദ്ദിഷ്ട സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥർ, 
ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ ഇതിനാൽ വിജ്ഞാപനം 
പുറപ്പെടുവിക്കുന്നു . 


എ . മോഹനകുമാർ, 
അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണർ 
( ഗ്രാമവികസന കമ്മീഷണർക്കുവേണ്ടി). 


സേവനാവകാശ നിയമപ്രകാരം ബ്ലോക്കുപഞ്ചായത്തുകൾ മുഖേന ലഭ്യമാകുന്ന സേവനങ്ങൾ 


നിശ്ചിത 
സമയപരിധി 

( 3 ) 


നിയുക്ത 
ഉദ്യോഗസ്ഥൻ 


കമ് 

സേവനം 
നമ്പർ 

( 2) 
ഇന്ദിരാ ആവാസ് യോജന 
ഭവന നിർമ്മാണം 


- (1) 


ഒന്നാം അപ്പീൽ 
- അധികാരി 

( 5 ) 
അസിസ്റ്റന്റ് 

ഡെവലപ്മെന്റ് 
കമ്മീഷണർ 
( ജനറൽ) 


രണ്ടാം അപ്പീൽ 
അധികാരി 

( 6 ) 
പ്രോജക്ട് ഡയറക്ടർ, 
ദാരിദ്ര്യ നിർമ്മാർജ്ജന 
യൂണിറ്റ് 


ബ്ലോക്ക് 
പഞ്ചായത്ത് 
സെക്രട്ടറി 


ഗ്രാമപഞ്ചായത്തിന്റെ 
മുൻഗണനാ ലിസ്റ്റും 
ബന്ധപ്പെട്ട രേഖകളോടു 
കൂടിയ അപേക്ഷയും 
ലഭിച്ച് 30 ദിവസം 
സ്റ്റേജ് പൂർത്തിയാക്കി 
അപേക്ഷ സമർപ്പിച്ച് 
7 ദിവസത്തിനകം 


2 


ഐ . എ . വൈ . വീട് 
നിർമ്മാണത്തിനുള്ള 
സ്റ്റേജ് സർട്ടിഫിക്കറ്റ് 


വില്ലേജ് 
എക്സ്റ്റൻഷൻ 
ഓഫീസർ 


ബ്ലോക്ക് 
- പഞ്ചായത്ത് 
സെക്രട്ടറി 


അസിസ്റ്റന്റ് 

ഡെവലപ്മെന്റ് 
കമ്മീഷണർ (ജനറൽ) 


- ( 1) 


( 2 ) 


( 6 ) 


ബ്ലോക്ക് 
പഞ്ചായത്ത് 
സെക്രട്ടറി 


അസിസ്റ്റന്റ് 

ഡെവലപ്മെന്റ് 
കമ്മീഷണർ 
( ജനറൽ) 


പ്രോജക്ട് ഡയറക്ടർ, 
ദാരിദ്ര്യ നിർമ്മാർജ്ജന 
യൂണിറ്റ് 


ബ്ലോക്ക് 
പഞ്ചായത്ത് 
സെക്രട്ടറി 


3 വീട് നിർമ്മാണത്തിനുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ 
ഗഡുക്കളുടെ വിതരണം ഓഫീസറുടെ സ്റ്റേജ് 

സർട്ടിഫിക്കറ്റ് സഹിതം 
അപേക്ഷ ബ്ലോക്കിൽ 

ലഭിച്ച് 5 ദിവസത്തിനകം 
4 ബി. പി.എൽ. സർട്ടിഫിക്കറ്റ് ബി. പി .എൽ. സർട്ടിഫിക്കറ്റ് 

മറ്റ് വകുപ്പുകളിൽ നിന്ന് ഏതാവശ്യത്തിനാണെന്ന് 
ഭവന നിർമ്മാണ ആനുകൂല്യം വ്യക്തമാക്കുന്ന വെള്ള 
കിട്ടാനുള്ള എൻ. ഒ. സി . കടലാസിലുള്ള അപേക്ഷ , 
ലഭിക്കുന്നതിന്, ചികിൽസാ ബന്ധപ്പെട്ട വില്ലേജ് 
ആനുകൂല്യങ്ങൾ ലഭിക്കു എക്സ്റ്റൻഷൻ ഓഫീസർ/ 
ന്നതിന് 

ലേഡിവില്ലേജ്എക്സ്റ്റൻഷൻ 
ഓഫീസറുടെ ശുപാർശ 
സഹിതം ബ്ലോക്ക് 
പഞ്ചായത്ത് സെക്രട്ടറിക്ക് 
ലഭിച്ചതിനുശേഷം ഒരു 
ദിവസത്തിനകം 


അസിസ്റ്റന്റ് 
ഡെവലപ്മെന്റ് 
കമ്മീഷണർ 
(ജനറൽ) 


പ്രാജക്ട് ഡയറക്ടർ, 
ദാരിദ്ര്യ നിർമ്മാർജ്ജന 
യൂണിറ്റ് 


5 ടോട്ടൽ സാനിറ്റേഷൻ 
മിഷൻ ( റ്റി.എസ്. സി.) 
ഗാർഹിക കക്കൂസ് 


അപേക്ഷ ലഭിച്ച് 15 
ദിവസത്തിനകം 


വില്ലേജ് 
എക്സ്റ്റൻഷൻ 
ഓഫീസർ 


ബ്ലോക്ക് 
പഞ്ചായത്ത് 
സെക്രട്ടറി 


അസിസ്റ്റന്റ് 

ഡെവലപ്മെന്റ് 
കമ്മീഷണർ ( ജനറൽ) 


വിശദീകരണ കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്.) 
- കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012 - ലെ മൂന്നാം വകുപ്പ് പ്രകാരം ഓരോ സർക്കാർ വകുപ്പ് മേധാവിയും ഓരോ 
തദ്ദേശസ്വയംഭരണ സ്ഥാപനവും ഓരോ നിയമാധിഷ്ഠിത നികായവും അവ ഓരോന്നും നൽകുന്ന സേവനങ്ങൾ, നിർദ്ദിഷ്ട 
സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ നിശ്ചയിക്കുന്നതിന് 
സർക്കാർ ഉദ്ദേശിക്കുന്നു. 

മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


